Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


ള സർക്ക 
NMENT OF 


ാർ 
F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


| 


THIRUVANANTHAPURAM, TUESDAY 


12th November 2013 
2013 നവംബർ 12 


No. 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


21st Karthika 1935 
1935 കാർത്തികം 21 


PART III 
Stores Purchase 


Agriculture Department 

ദർഘാസ്/ ക്വട്ടേഷൻ പരസ്യം 
നമ്പർ ഡി . എ . എഫ് . ബി . 429 / 2013. 2013 ഒക്ടോബർ 18 . 

പരി : മ്മല ജില്ലാ കൃഷിതോട്ടത്തിലേക്ക് താഴെ 
പറയുന്ന സാധന സാമഗ്രികൾ സേവനങ്ങൾ അതിനുനേരെ 

കൊടുത്തിരിക്കുന്ന അളവിൽ ലഭ്യമാക്കി തരുവാൻ താൽപ്പര്യ 
മുള്ളവരിൽനിന്നും ഫാം സൂപ്രണ്ട്ദർഘാസുകൾ ക്വട്ടേഷനുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ബഡഡ് ജാതി തൈകൾ 125 എണ്ണം (എസ്. എച്ച്. എം ., 
കൃഷി വകുപ്പ്എന്നിവയുടെ അംഗീകാരമുള്ള നഴ്സറികളിൽ 
നിന്നും). 

നിരതദ്രവ്യം ? 1,000 . 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി - 19 - 11 - 2013, 
12 മണിവരെ. 


4. ദർഘാസ് നൽകുന്നവർ ഒരു തെയുടെ വിലയും 
അതനുസരിച്ച് 125 തൈയുടെ വിലയും രേഖപ്പെടു 

ത്തണം. 
5. മുദ്രവച്ച ദർഘാ സു കൾ 19 - 11 - 2013 - ന് രാവിലെ 
11 മണിക്ക് മുൻപായി സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
പരി അ മ്മ ല എന്ന വിലാ സ ത്തിൽ ലഭിച്ചി രി 
ക്കേണ്ടതാണ്. 
6. തുടർന്ന് ദർഘാസുകൾ തുറക്കുന്നതും, കുറഞ്ഞ തുക 
വാഗ്ദാനം ചെയ്ത വ്യക്തിയുടെ പേരിൽ ദർഘാസ്/ 

ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതുമായിരിക്കും. 
7 . താൽക്കാ ലി ക മാ യി ഉറ പ്പി ക്കുന്ന ദർഘാസ് 
തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷിഓഫീസർ സ്ഥിര 

പ്പെടുത്തുന്നതാണ്. 
8 . മേൽപ്പറഞ്ഞ ദർഘാസ് ദിവസം അവധി വന്നാൽ 

തൊട്ടടുത്ത പ്രവർത്തി ദിവസം ദർഘാസ് നടപടികൾ 
നടക്കുന്ന താ യി രിക്കും. പ്രത്യേക കാരണമൊന്നും 
കൂടാതെ ഈ ദർഘാസ് റദ്ദ് ചെയ്യുന്നതിനോ മാറ്റി 
വയ്ക്കുന്നതിനോ ഫാം സൂപ്രണ്ടിന് അധികാരമുണ്ടാ 

യിരിക്കും. 
- 9. കൂടാതെ മറ്റ് സർക്കാർ ദർഘാസ്/ ലേലത്തിനുള്ള എല്ലാ 

നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമായിരിക്കും. 
ഫാം സൂപ്രണ്ടിന്റെ കാര്യാലയം, 
ജില്ലാ കൃഷിത്തോട്ടം, 

( ഒപ്പ്) 
പെരിങ്ങമ്മല. 

സൂപ്രണ്ട്. 


- നിബന്ധനകൾ 


1. ദർഘാസ് ഫോറ ങ്ങ ൾ 3 4 0 0 + വാറ്റ് നിര ക്കിൽ 
18 - 11 - 2013 - ന് ഉച്ചയ്ക്ക് 3 മണിവരെ ഫാം ആഫീസിൽ 

നിന്നും ലഭിക്കുന്നതാണ്. 
2. ദർഘാസ് സമർപ്പിക്കുന്നവർ ? 1, 000 നിരതദ്രവ്യമായി 

ഓഫീസിൽ അടയ്ക്കേണ്ടതാണ്. 
3. ദർഘാസ് ഉറപ്പിക്കുന്ന വ്യക്തി ബഡ്ഡഡ് ജാതി തൈകൾ 

ഫാമിലെത്തിക്കേണ്ടതാണ്. 


ദർഘാസ് പരസ്യം 

2013 ഒക്ടോബർ 18. 


നമ്പർ എ - 173 / 2013. 


7 . ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ ദിവസം അവധി 
ആയാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം പകൽ ഇതേ 

സമയം ടെണ്ടർ തുറക്കുന്നതായിരിക്കും. 
8 . സർക്കാർ ദർഘാസ് സംബന്ധമായ മറ്റെല്ലാ നിബന്ധ 

നകളും ഇതിനും ബാധകമാണ്. 
9. കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം 
- ഓഫീസിൽ നിന്നും നേരിട്ടറിയാവുന്നതാണ്. 


മാവേലിക്കര ജില്ലാ കൃഷിത്തോട്ടത്തിൽ 2013 - 14 സാമ്പ 
ത്തിക വർഷം “കുറ്റികുരുമുളക്-ഉൽപ്പാദനവും വിതരണവും 
പദ്ധതി ” പ്രകാരം ഗ്രോ ബാഗുകളിൽ കുറ്റികു രു മുളക് 

തൈകൾ വിതരണം ചെയ്യു ന്ന തി നായി താഴെ പറയുന്ന 
സ് പസിഫിക്കേ ഷനുകൾ ഉള്ള ഏക ദേശം 7500 ഗ്രാ 
ബാഗുകൾ വിതരണം ചെയ്യുന്നതിന് തയ്യാറുള്ളവരിൽനിന്നും 
മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഗാ ബാഗ് ( 40 x 24 X 24 cm . , 150 microns , 
UV stabilized Black colour inside and White outside ) - 7500 
എണ്ണം. 

- ടെണ്ടർ ഫോമിന്റെ വില 7 400 + 13.5 % വാറ്റ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര, 
ഫോൺ : 0479 2357690. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


നിബന്ധനകൾ 


1. ഗാ ബാഗിന് 1 എണ്ണത്തിന്റെ നിരക്കായിരിക്കണം 
ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. ഗ്രോ ബാഗിന്റെ 
പുറത്ത് “കൃഷി വകുപ്പ് കുറ്റികുരുമുളക്-ഉൽപ്പാദനവും 
വിത ര ണവും പദ്ധതി 2013 - 14 ജില്ലാ കൃഷി ഫാം , 
മാവേലിക്കര” എന്ന് മലയാളത്തിൽ രേഖപ്പെടുത്തേ 

ണ്ട താ ണ് . ഗ്രോ ബാഗുകൾ ടെണ്ടർ നോട്ടീസിൽ 
പറയുന്ന സ്പെസിഫിക്കേഷൻ ഉള്ളതായിരിക്കണം. 
2. ടെണ്ടറിൽ കാണിച്ചിരിക്കുന്ന നിരതദ്രവ്യം സൂപ്രണ്ട്, 

ജില്ലാ കൃഷിത്തോട്ടം, മാവേലിക്കര എന്ന പേരിൽ 
എസ്. ബി. റ്റി., കൊച്ചാലുംമൂട് ശാഖയിൽ മാറാവുന്ന 

ഡിമാന്റ് ഡ്രാഫ്റ്റായി നൽകേണ്ടതാണ്. 
3. മുദ്രവച്ച ടെണ്ടറുകൾ 18 - 11- 2013, 11 മണിവരെ സ്വീകരി 
ക്കുന്നതും, അന്നേദിവസം 11.30 - ന് അപ്പോൾ ഹാജരുള്ള 
ടെണ്ടറുകാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ടെണ്ടറിനോടൊപ്പം 
ടെണ്ടർ തുകയുടെ 1 % വരുന്ന തുകയ്ക്ക് തുല്യമായ 
തുക ഡി. ഡി. ആയി ( സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, 
മാ വേ ലി ക്കര എന്ന പേരിൽ എസ്. ബി . റ്റി . 
കൊച്ചാലുംമൂട് ശാഖയിൽ മാറാവുന്നത്) നിരതദ്രവ്യം 
സമർപ്പിക്കേണ്ടതാണ്. 
സ്റ്റോർ പർച്ചേസ് വ്യവസ്ഥകൾക്കും ആലപ്പുഴ ജില്ലാ 
പഞ്ചായത്തിന്റെ അംഗീകാരത്തിനും വിധേയ മായി 
സ്വീക രി ക്ക പ്പെ ടുന്ന ടെണ്ടറിന്റെ ഉട മ യ് ക് 
നിയമാനുസൃതംസപ്ലേഓർഡർ നൽകുന്നതായിരി 
ക്കും. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന വിവരം അറിയിച്ചു . 
കഴിഞ്ഞാൽ ടെണ്ടറുകാരൻ മൊത്തം തുകയുടെ 5 % 
വരുന്ന തുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സൂപ്രണ്ട്, 
ജില്ലാ കൃഷിത്തോട്ടം, മാവേലിക്കര എന്ന പേരിൽ 
എസ്. ബി . റ്റി., കൊച്ചാലുംമൂട് ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ്റ്റായി നൽകേ ണ്ട തും ? 100- ന്റെ 
മുദ ര ത ത്തിൽ നിയ മാ നു സ ത മാ യ കരാർ 

വയ്ക്കേണ്ടതുമാണ്. 
5. സപ്തഓർഡർ ലഭിച്ചുകഴിഞ്ഞാൽ ടെണ്ടറുകാരൻ 

ഫാം സൂപ്രണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് നിർദ്ദേശി 
ക്കുന്ന സ്ഥലത്ത് സാധ ന ങ്ങൾ സ്വന്തം ചെല വിൽ 
എത്തിച്ചു നൽകേണ്ടതാണ്. 
അംഗീകരിച്ച ടെണ്ടർറേറ്റിന് 31 - 3 - 2014 വരെ പ്രാബല്യം 
ഉണ്ടാ യി രിക്കു ന്നതും, ടി നിരക്കിൽ അന്നേദിവസം 
വരെയുള്ളസപ്ലേ ഓർഡർ പ്രകാരം സാധനങ്ങൾ 
നൽകാൻ ബാദ്ധ്യസ്ഥവുമാണ്. 


ക 


